കോഴിക്കോട് നഗരസഭ 


പരസ്യം 


[ 1994 - ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് സെക്ഷൻ 232 പ്രകാരം) 


നമ്പർ എ37 / 50256/ 2008. 


2009 മാർച്ച് 28. 


കോഴിക്കോട് നഗരസഭയിലെ പരസ്യ നിരക്കുകൾ 1- 4 - 2009 മുതൽ താഴെ പട്ടികയിൽ കാണിച്ചവിധം ആക്ഷേപങ്ങളും 
അപാകതകളും പരിഹരിച്ചുകൊണ്ട് പുതുക്കി നിശ്ചയിക്കുന്നതിന് 28 - 3 - 2009 - ലെ 64 -ാം നമ്പർ കൗൺസിൽ തീരുമാനപ്രകാരം 
തീരുമാനിച്ചിട്ടുണ്ട്. ആയത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പട്ടിക 


കമ 
നമ്പർ 


പരസ്യത്തിന്റെ സ്വഭാവവും വിസ്തീർണ്ണവും 


പുതുക്കിയ നിരക്ക് 


1 ദീപാലങ്കാരമല്ലാത്ത ഹോർഡിംഗുകളിൻമേലുള്ള പരസ്യം 


225 രൂപ ( ഒരു വർഷത്തേക്ക്) 
450 രൂപ ( ഒരു വർഷത്തേക്ക്) 
225 രൂപ ( ഒരു വർഷത്തേക്ക്) 


2 


( എ ) 1 ച . മീറ്റർ വിസ്തീർണ്ണം വരെ 
( ബി) 1 ച . മീറ്റർ മുതൽ 2.50 ച . മീറ്റർ വരെ 

( സി ) അധികം വരുന്ന ഓരോ 2.5 ച . മീറ്ററിനും 
പോസ്റ്ററുകൾ 

( എ ) 0. 50 ച . മീറ്ററിൽ കവിയാത്തവയ്ക്ക് 
( ബി ) 1.00 ച . മീറ്റർ വരെയുള്ളത് 
( സി ) അധികം വരുന്ന ഓരോ ച . മീറ്ററിനും 
( ഡി ) സിനിമാ പോസ്റ്ററുകൾ 1.00 ച . മീറ്റർ വരെയുള്ളത് 

( ഇ ) അധികം വരുന്ന ഓരോ ച . മീറ്ററിനോ ഭാഗത്തിനോ 
വാഹനത്തിൽ വയ്ക്കുന്ന പരസ്യങ്ങൾ 


5 രൂപ ( 7 ദിവസത്തേക്ക്) 
7 രൂപ (7 ദിവസത്തേക്ക്) 
- 5 രൂപ (7 ദിവസത്തേക്ക്) 
3 രൂപ (7 ദിവസത്തേക്ക്) 
3 രൂപ (7 ദിവസത്തേക്ക്) 


( എ ) വിദ്യുച്ഛക്തിയിലോ യാന്തിക ശക്തിയിലോ പ്രവർത്തിക്കുന്ന 

മോട്ടോർ കാർ, ലോറി ഒഴികെയുള്ള ഏതു വാഹനത്തിലെ 

പരസ്യങ്ങൾക്കും 
( ബി ) വിദ്യുച്ഛക്തിയിലോ യാന്ത്രിക ശക്തിയിലോ പ്രവർത്തിക്കുന്ന 

കാർ, ലോറി തുടങ്ങിയ വാഹനങ്ങൾ 


55 രൂപ ( 1 ദിവസത്തേക്ക്) 


95 രൂപ (1 ദിവസത്തേക്ക്) 


കുറിപ്പ്. - വാഹനങ്ങളിൽ വഹിക്കുന്ന പരസ്യങ്ങൾക്കുള്ള നികുതി, വാഹനം യാത്ര ആരംഭിക്കുന്ന കോർപ്പറേഷൻ 

മുനിസിപ്പാലിറ്റി / പഞ്ചായത്ത് ഈടാക്കേണ്ടതാണ്. 


4 


260 രൂപ ( ഒരു വർഷത്തേക്ക്) 
600 രൂപ ( ഒരു വർഷത്തേക്ക്) 
260 രൂപ ( ഒരു വർഷത്തേക്ക്) 


- പരസ്യങ്ങൾ വഹിക്കുന്ന ബോർഡുകൾ 

( എ ) ദീപാലങ്കാരമാക്കിയ പരസ്യങ്ങൾ 

- 1 ച . മീറ്റർ വരെയുള്ള വിസ്തീർണ്ണം 
( ബി ) 1 ച . മീറ്റർ മുതൽ 2.50 ച . മീറ്റർ വരെ 

( സി) അധികം വരുന്ന ഓരോ 2.5 ച . മീറ്ററിനും 
5 ബാനറുകൾ 

( എ ) 3 മീറ്റർ വരെയുള്ളത് 

( ബി) 3 മീറ്റർ മുതൽ 6 മീറ്റർ വരെ 
- 6 സീനിൽ പ്രദർശിപ്പിക്കുന്ന റോൾ ഫിലിമുകൾ 

( എ ) 1 ച . മീറ്റർ വരെയുള്ള സ്ഥലത്തിന് 
( ബി ) 1 ച . മീറ്റർ മുതൽ 2.50 ച . മീറ്റർ വരെ 

( സി) അധികം വരുന്ന ഓരോ 1 ച . മീറ്ററിനും 
കോർപ്പറേഷൻ ഓഫീസ്, 
കോഴിക്കോട്. 


45 രൂപ (7 ദിവസത്തേക്ക്) 
90 രൂപ (7 ദിവസത്തേക്ക്) 


1,100 രൂപ ( ഒരു വർഷത്തേക്ക്) 
1,400 രൂപ ( ഒരു വർഷത്തേക്ക്) 
1,100 രൂപ ( ഒരു വർഷത്തേക്ക്) 


- ( ഒപ്പ്) 
- സെക്രട്ടറി. 


